Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


| No . 


| 18th June 2013 

2013 ജൂൺ 18 
28th Jyaishta 1935 
1935 ജ്യേഷ്ഠം 28 


25 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Health Services Department 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എ - 638 / 2012 / CHCP . 

2013 ജൂൺ 5 . 
പൂവാർ സാമൂഹികാരോഗ്യ കേന്ദ്ര ത്തിലെ കിടത്തി 
ചികിത്സാ രോഗികൾക്ക് 2013 - 14 സാമ്പത്തിക വർഷത്തിൽ 
1- 7 - 2013 മുതൽ 31- 3 - 2014 വരെ ദിവസേന ഭക്ഷ്യസാധനങ്ങൾ 
വിതരണം ചെയ്യുന്നതിലേക്കായി താഴെ പറയുന്ന ഭക്ഷ്യ സാധ 
ന ങ്ങൾ എത്തിച്ചു തരുവാൻ താൽപ്പര്യമുള്ള വ്യക്തികളിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
- 1. ബ്രഡ് 
2. ബിസ്കറ്റ് 
3. മുട്ട 

ബ്രഡ്, ബിസ്കറ്റ്എന്നിവയ്ക്ക് ഒരു കിലോഗ്രാമിനും 
മുട്ടയ്ക്ക് ഒരെണ്ണത്തിന്റെ വില യു മാണ് ദർഘാസുകളിൽ 
രേഖ പ്പെടു ത്തേ ണ്ട ത് . കൂടാതെ ബഡ്, ബിസ് റ്റ് 
എന്നിവയ്ക്ക് കമ്പനി ഏതാണ് എന്ന് കൂടി രേഖപ്പെടുത്തേണ്ട 
തുമാണ്. ദർഘാസുകൾ 21- 6 - 2013 പകൽ 12 മണിവരെ ഈ 
ആഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക് തുറ 
ക്കുന്നതുമാണ്. 

- ദർഘാസ് ഫോറത്തിന്റെ വിലയായി ? 700 -ം അതിന്റെ 
12 /2 % വിൽപ്പന നികുതിയും ഖജനാവിൽ 0210 വൈദ്യസഹായവും, 
പൊതുജനാരോഗ്യവും 80 ജനറൽ 800 മറ്റുവരവുകൾ 88 പല 
വക വിൽപ്പന നികുതി 0040 വിൽപ്പന നികുതി 102 
സംസ്ഥാന വിൽപ്പന നികുതി ആക്റ്റ് 99 നികുതി പിരിവുകൾ 
എന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിൽ അടച്ച് ചെലാൻ രസീതും 


- 1 - 10 - 2012 മുതൽ ലഭിച്ച അസ്സൽ സോൾ വൻ സി . 
സർട്ടിഫിക്കറ്റും സഹിതം ആവശ്യപ്പെട്ടാൽ ദർഘാസ് ഫോറം 
ലഭിക്കു ന്ന താണ്. ഇങ്ങനെ അടയ്ക്കുന്ന പണം തിരികെ 
ലഭിക്കുന്നതല്ല . ദർഘാസ് ഫോറം മൂന്നെണ്ണം എങ്കിലും 
ലഭിച്ചാൽ മാത്രമേ അ തി ന്മേൽ തുടർ നട പടികൾ 
നടത്തുകയുള്ളൂ. അല്ലാത്തപക്ഷം വീണ്ടും ദർഘാസ് പരസ്യം 
നൽകുന്നതായിരിക്കും. 

- ദർഘാ സ് ഫോറ ത്തിന്റെ ഒരു കോപ്പി കൂടി 
ആ വ ശ്യ മു ള്ള വർ ? 400 - 9 അ തിന്റെ 121/2 % വിൽപ്പന 
നികുതിയും കൂടി അടയ്ക്കേണ്ടതാണ്. 
-- ദർഘാസ് സമർപ്പിക്കുമ്പോൾ ദർഘാസ് തുകയുടെ 10 %- ൽ 
കുറയാത്ത തുകയുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റ്, കടം 


- ടെണ്ടർ അ യ യ്ക്കുന്ന കവറിനു മുക ളിൽ നമ്പർ 
എസ്3/ 5305 / 2013/ എച്ച്. ഡി.എസ്. എന്ന് കാണിച്ചിരിക്കണം. 

ടെണ്ടറിന്റെ വില ടാക്സ് അടക്കം - 2,634. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 24 - 6 - 2013 , 3 മണി. 

-- ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
25 - 6 - 2013, 5 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 26 - 6 - 2013, 
12 മണി. 

- ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി 31 -10 - 2013. 

ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയയ്ക്കേണ്ട 
തു മായ മേൽവിലാസം - സൂപണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപത്രി, കോഴിക്കോട്. 


Govt. Medical College Hospital , 
Kozhikode- 8 . 


(Sd.) 
| Superintendent. 


പ്രസ്തുത കരാറുകാരൻ താമസിക്കുന്നത് എന്നുമുള്ള ബന്ധ 
പ്പെട്ട തഹശീൽദാരിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് ( 18 ബി 
സ്റ്റോർ പർചേയ്സ് റൂൾ ജനറൽ വിവരങ്ങൾ) എന്നിവ കൂടി 
ഹാജരാക്കേണ്ടതാണ്. 

വിശ ദ വി വ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഈ 
ആഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ദർഘാസ് ഫോറം 
വിൽക്കുന്ന അവസാന തീയതി 19 - 6 - 2013 വൈകുന്നേരം 
3 മണിവരെ. 

( ഒപ്പ്) 
സാമൂഹികാരോഗ്യ കേന്ദ്രം, 

മെഡിക്കൽ ആഫീസർ 
പൂവാർ. 

(ഇൻ ചാർജ്). 


TENDER NOTICE 
No, S3/ 5305/ 2013 / HDS. 

24th May 2013. 
Sealed tenders in the prescribed froms are invited 
from PWD registered A class Electrical contractors for the 
supply of 250 KVA Diesel Generator set to Government 
Medical College Hospital, Kozhikode. 

Superscription Tender Number should be specifically 
noted as S3 /5305/ 2013/ HDS. 

Price of tender form (in duplicate ) + ST ( cash only/ 
Money order) X 2, 634 . 

Date and time of close of sale of tender form 
24-6- 2013 at 3 p . m . 

- Last date and time for receipt of tender - 25 - 6- 2013 
at 5 p . m . 

Date and time for opening of tender — 26 -6 - 2013 at 
12 Noon. 

Date upto which rates are to be firms— 31- 10 -2013 . 

Address of officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode- 8. 

കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 
250 കെ . വി. എ . ഡീസൽ ജനറേറ്റർ വിതരണം ചെയ്യുന്നതിന് 

പൊതുമരാമത്തു വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുളള എ ക്ലാസ് 
ഇലക്ട്രിക്കൽ വിഭാഗം കരാറു കാ രിൽനിന്നും നിശ്ചിത 

ഫോറ ത്തിൽ സീൽ ചെയ്ത ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


